53 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാ മർശിച്ചിരിക്കുന്ന 4 പേർ മാത്ര മാണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ എന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേ പ 
മു ള്ള പക്ഷം 

ഈ പരസ്യം കേ ര ള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാലാ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആ യത് 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞ് വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 14 ) 
നമ്പർ എഫ്4-12683 2020 . 

2020 ഡിസംബർ 21 . 
ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ആരൂക്കുറ്റി 
വില്ലേജിൽ വഞ്ചിപ്പുരയ്ക്കൽ വീട്ടിൽ സുന്ദരൻ എന്നയാൾ 
11-10-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ നിയമാനു 
സൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ ആവശ്യത്തി 
ലേക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് 
പ രേ തന്റെ ഭാര്യ ബിന്ദു സമർപ്പിച്ച അപേ ക്ഷ യി മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടി 
സുന്ദരൻ എന്നയാൾ 11-10-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 ( മൂന്ന് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 

( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ സി4-8729 2020 . 


2020 ഡിസംബർ 3 . 


കുട്ട നാട് താ ലൂ ക്കിൽ തകഴി വില്ലേജിൽ കുന്നുമ്മ 
മുറിയിൽ ആനന്ദവിലാസം വീട്ടിൽ രാജപ്പൻ വിവിധ ആവശ്യ 
ങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച 
അപേ ക്ഷ യി മേൽ തകഴി വില്ലേജാഫീ സർ മുഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്ന വസ്തുതകൾ 
ബോദ്ധ്യ പ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ പിതാവ് തമ്പി 
15-4-2004 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന് 
അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


1 


ബിന്ദു 


ഭാര്യ 


42 


പേര് 


വയസ് 


അഭിജിത്ത് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


2 


മകൻ 


21 


3 


ആദിത്യ കൃഷ്ണൻ 


19 


1 


രാജപ്പൻ 


മകൻ 


69 


2 


ഗോമതി 


മകൾ 


58 


മേൽ പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 

കാലാവധി കഴിഞ്ഞ് വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
മുകളിൽ പരാമർശിച്ചവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്ന് കാണിച്ച് അവ കാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാ മൂലം സമർപ്പിക്കേ ണ്ട താണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചേർത്തല . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Kuttanad Taluk 


( 3 ) 


പരസ്യം 


നമ്പർ സി4-86072020 . 


2020 ഡിസംബർ 3 , 


നമ്പർ സി4-9289 2020 . 


2020 ഡിസംബർ 23 . 


കുട്ടനാട് താലൂക്കിൽ കാവാലം വില്ലേജിൽ കാവാലം 
മുറിയിൽ കോച്ചേരി വീട്ടിൽ ബിന്ദു വിനയൻ വിവിധ ആവശ്യ 
ങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച് 
അപേക്ഷയിന്മേൽ കാവാലം വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്ന വസ്തുതകൾ 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ ഭർത്താവായ 
വിനയൻ , റ്റി . 1-10-2020 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതന് അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ വെളിയനാട് വില്ലേജിൽ കുമരങ്കരി 
മുറിയിൽ കൈപ്പള്ളിൽ വീട്ടിൽ പൊന്നമ്മ ദാസപ്പൻ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ വെളിയനാട് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
ഭർത്താവ് ദാസപ്പൻ , കെ . പി . 18-8-2020 -ാം തീയതിയിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന് നിയമാനുസൃത അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത് . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


48 


ഭാര്യ 
മകൻ 


2 


15 


1 


പൊന്നമ്മ ദാസപ്പൻ 


ഭാര്യ 


65 


ബിന്ദു വിനയൻ 
ആരോമൽ , കെ . 
ആര്യശ്രീ , കെ . 
അശ്വിൻ , കെ . 


3 


മകൾ 


13 


2 


സ്വപ്ന സജി 


മകൾ 


43 


4 


മകൻ 


11 


3 


സോണി ദാസ് 


41 


Gaz . No. 13 / 2021 / DTP ( CLR - Supplement ) . 


303 


54 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


80 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മുകളിൽ 
പരാമർശിച്ചവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാ 
ശികൾ എന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഗോപാലപിള്ള 

പിതാവ് 
പരേത അവിവാഹിതയായി മരണപ്പെട്ടിട്ടുള്ളതിനാലും 
പരേ ത യുടെ മാതാവ് ജീവിച്ചിരിപ്പില്ലാത്ത തി നാലും , ടി 
പരേതയ്ക്ക് അവിവാഹിതരായ സഹോദരങ്ങളില്ലാത്തതിനാലും 
ടി ആനുകൂല്യം കൈപ്പറ്റുന്നതിന് മേൽപ്പറഞ്ഞ കക്ഷിമാത്രമാണ് 
പരേതയുടെ അവകാശി എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കുട്ടനാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Chenganur Taluk 


3 


പരസ്യം 


( 1 ) 


നമ്പർ സി8-830012020 . 


2020 ഡിസംബർ 29 . 


ചെങ്ങന്നൂർ താലൂക്കിൽ മാന്നാർ വില്ലേജിൽ കുളഞ്ഞിക്കാരാഴ 
മുറിയിൽ കുളത്തിന്റെ തെക്കേതിൽ വീട്ടിൽ ഉല്ലാസ് , ജി . 
എന്നയാൾ 23-9-2020 -ാം തീയതി മരിച്ചുപോയെന്നും ടിയാന്റെ 
പേരിലുള്ള വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ ആശാ ഉല്ലാസ് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ മാന്നാർ വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 23-9-2020 തീയതി മരിച്ചു 
പോയതാണെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
5 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ സി8-6173 / 2020 . 

2020 ഡിസംബർ 29 . 
ചെങ്ങന്നൂർ താലൂക്കിൽ ചെറിയനാട് വില്ലേജിൽ ഇടവക്കാട്ട് 
മുറിയിൽ ഇഞ്ചത്തോട്ടത്തിൽ വീട്ടിൽ ഇ . കെ . ശാമുവേൽ 
എന്നയാൾ 12-8-2019 -ാം തീയതി മരിച്ചുപോയെന്നും ടിയാന്റെ 
പേരിലുള്ള വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് 

പര തന്റെ 

മകൻ 

ടിയിൽ 
ബിജു ശാമുവേൽ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ചെറിയനാട് 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
12-8-2019 -ാം തീയതി മരിച്ചു പോയതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയു ന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബസ്ഥം 


1 


മകൻ 


49 


പേര് 


ബിജു ശാമുവേൽ 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


2 


23 


ജിഷ് ബാബു 
ജിബിൻ പി . ബാബു 


കൊച്ചു മകൾ 
കൊച്ചു മകൻ 


3 


19 


1 


സരസ്വതിയമ്മ 


മാതാവ് 


67 


2 


ആശാ ഉല്ലാസ് 


ഭാര്യ 


35 


3 


അവന്തിക 


മകൾ 


14 


പരേതന്റെ ഭാര്യ മകൾ , എന്നിവർ ജീവിച്ചിരിപ്പില്ലാത്തതി 
നാൽ , ടി ആനുകൂല്യം കൈപ്പറ്റുന്നതിന് മേൽപ്പറഞ്ഞവർ ആണ് 
പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


4 


അനന്തിക 


12 


>> 


5 


ബേബി ആദ്വിക 


114 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികൾ എന്നുള്ള 
തിന് അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി8-7080 / 2020 . 


2020 ഡിസംബർ 29 . 


നമ്പർ സി8-7995 2020 . 


2020 ഡിസംബർ 29 . 


ചെങ്ങന്നൂർ താലൂക്കിൽ പാണ്ടനാട് വില്ലേജിൽ കീഴ്വന്മഴി 
മുറി യിൽ വാക്ക യിൽ വീട്ടിൽ മിനി , വി . ജി . എന്നവർ 
24-3-2020 -ാം തീയതി മരിച്ചുപോയെന്നും ടിയാളുടെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
പിതാവ് ടിയിൽ ഗോപാലപിള്ള സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
പാണ്ടനാട് വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാ ൾ 24-3-2020 തീയ തി മരിച്ചു പോ യതാ ണെന്നും 
പരേ തയുടെ അ വ കാ ശി കളായി താഴെപ്പറ യു ന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ചെങ്ങന്നൂർ താലൂക്കിൽ കുരട്ടിശ്ശേരി വില്ലേജിൽ പാവുക്കര 
മുറി യിൽ കടമ്പാട്ട് ഷിജു മ ൻ സിലിൽ വീട്ടിൽ 
എം . കെ . മജീദ് എന്നയാൾ 25-4-2020 -ാം തീയതി മരിച്ചു 
പോയെന്നും ടിയാന്റെ പേരിലുള്ള വിവിധ ആവശ്യത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ ലലാ മജീദ് സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
കുരട്ടിശ്ശേരി വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 25-4-2020 -ാം തീയതി മരിച്ചു പോയതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബം 


1 


ലൈലാ മജീദ് 


ഭാര്യ 


62 


2 


ഷിജു , എം . 


മകൻ 


40 


304 


